Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021 -2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 16 








തിരുവനന്തപുരം, 16th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 4 7 
Vol. X Thiruvananthapuram, 4th Kumbham 1196 No. 
1942 മാഘം 27 
Tuesday 


27th Magha 1942 








PART 111 


Commissionerate of Land Revenue 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1305 





(2) 


നമ്പര്‍ എച്ച്‌ 1-2892//2020. 2021 ജനുവരി 1. 


മാനന്തവാടി താലൂക്ക്‌, പൊരുന്നന്നൂര്‍ അംശം, ചങ്ങാടം 
ദേശത്ത്‌ താമസിച്ചിരുന്ന മമ്മൂട്ടി s/o ഇബ്രാഹിം, എടപ്പാറ വീട്‌, 
തരുവണ പി. ഒ. എന്നയാള്‍ 16-6-2019-90 തീയതി 
മരണമടതഞ്ഞിരിക്കുന്നു. പരേതന്റെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി പരേതന്റെ അവകാശികള്‍ 
ബോധിപ്പിക്കുന്ന അപേക്ഷാകാരൃത്തില്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പേരു പറയുന്നവരാണ്‌ പരേതന്റെ 


അനന്തരാവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജമീല ഭാര്യ 51 
2 ഇബ്രാഹിം മകന്‍ 34 
3 ഉമൈമത്ത്‌ മകള്‍ 33 
4 സക്കീന 22 


മമ 


മേല്‍പ്പറഞ്ഞ അവകാശികളെ ഉള്‍പ്പെടുത്തി ഒരു 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്ന തിന്‌ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങള്‍ 
ഉണ്ടെജ്കില്‍ അവര്‍ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ല. ആക്ഷേപങ്ങള്‍ ലഭിക്കാത്ത പക്ഷം 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതാണ്‌. 


താലൂക്കാഫീസ്‌, 


(പ്പ) 


മാനന്തവാടി. തഹശീൽദാർ. 


Vythiri Taluk 


പരസ്യം 


നമ്പര്‍ ഡി/25/2021. 2021 ജനുവരി 30. 


വൈത്തിരി താലൂക്കില്‍ കല്‍പ്പറ്റ വില്ലേജില്‍ 
ഫാത്തിമ റാഫി, പുലവര്‍ വീട്‌, എടപ്പെട്ടി, കല്‍പ്പറ്റ വില്ലേജ്‌ 
എന്നവര്‍ മരണപ്പെട്ടതിനാല്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകള്‍ റുബീന, പി. എം. 
എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ മുട്ടില്‍ സൌത്ത്‌ 
വില്ലേജാഫീസര്‍ അന്വേഷണം നടത്തിയതില്‍ ഫാത്തിമ റാഫി, 
പുലവര്‍ വീട്‌, എടപ്പെട്ടി, കല്‍പ്പറ്റ വില്ലേജ്‌ എന്നവര്‍ 
23-7-2013-90 തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ 


അവകാശികളായി താഴെപ്പറയുന്ന 4 (നാല) പേരാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 

ക്രമ അവകാശികളുടെ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 റുബീന, പി. എം. മകള്‍ 31 

2 നദീറ, പി. എം. 8 30 

3 ബിരിയക്കൂട്ടി മാതാവ്‌ 81 

4 മുഹമ്മദ്‌ റാഫി ഭര്‍ത്താവ്‌ 56 


Gaz. No. 7/2021/DTP (CLR). 


231 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം വൈത്തിരി 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 


കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (പ്പ്‌) 
വൈത്തിരി. തഹശീല്‍ദാര്‍. 





KANNUR DISTRICT 
Kannur Taluk 


പരസ്യം 


() 


റഫ്‌. enit-12753/2020. 2020 ഒക്ടോബര്‍ 15. 


കണ്ണൂര്‍ താലൂക്കില്‍ ചെമ്പിലോട അംശം ചാല കിഴക്കെക്കര 
ദേശത്ത്‌ സിത്താര നിവാസ്‌ വീട്ടില്‍ ഗിരികുമാര്‍, പി. 
എന്നയാള്‍ 19-5-2020-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
സിത്താര, പി. എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 3 (മൂന്ന്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‌ ബന്ധം 

1 പി. പി. ശിവകാമി ഭാര്യ 51 

2 സിത്താര പൊന്നമ്പേത്ത്‌ മകള്‍ 30 

3 ഷിബിന്‍ കുമാര്‍, പി. മകന്‍ 35 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ു്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(2) 


റഫ്‌. ബി1-12749/2020. 2020 ഒക്ടോബര്‍ 15. 


കണ്ണൂര്‍ താലൂക്കില്‍ കണ്ണൂര്‍ -1 അംശം കണ്ണൂര്‍ കരാര്‍ 
ദേശത്ത്‌ ശുഭം വീട്ടില്‍ സി. കെ. രാമകൃഷ്ണന്‍ എന്നയാള്‍ 
19-6-2019-90 തീയതി മരണസപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
രാകേഷ്‌ രാമകൃഷ്‌ണന്‍ എന്നയാള്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്ന 4 (നാല്‌) 
പേരാണ്‌ അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 വാസന്തി രാമകൃഷ്ണന്‍ ഭാര്യ 77 

2 രാകേഷ്‌ രാമകൃഷ്ണന്‍ മകന്‍ 64 

3 പൂര്‍ണ്ണിമ രാജീവ്‌ മകള്‍ 52 

4 റിക്തേഷ്‌ രാമകൃഷ്ണന്‍ മകന്‍ 43 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1306 





മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 


റഫ്‌. ബി1-12734//2020. 2020 ഒക്ടോബര്‍ 15. 


കണ്ണൂര്‍ താലൂക്കില്‍ മുഴപ്പിലങ്ങാട്‌ അംശം മുഴപ്പിലങ്ങാട്‌ 
ദേശത്ത്‌ ബീന നിവാസ്‌ വീട്ടില്‍ കെ. കെ. ച്ര്ര്രമതി 
എന്നവര്‍ 19-9-2020-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
വിനോദന്‍, എം. എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 6 (ആറ്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 ബീന, എം. മകള്‍ 51 

2 വിനോദന്‍, എം. മകന്‍ 49 

3 നീന, എം. മകള്‍ 46 

4 വിനയന്‍, എം. മകന്‍ 44 

5 സീന, എം. മകള്‍ 4 

6 ബിന്ദു, എം. ടട 39 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(4) 


റഫ്‌. enili-11712/2020. 2020 ഒക്ടോബര്‍ 15. 


കണ്ണൂര്‍ താലൂക്കില്‍ കണ്ണപുരം അംശം കണ്ണുപുരം ദേശത്ത്‌ 
കൊയിലേരിയന്‍ വീട്ടില്‍ സരോജിനി, കെ. എന്നവര്‍ 
26-7-2020-90 തീയതി മരണപ്പപെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
കെ. സുനില്‍ കുമാര്‍ എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 6 (ആറ്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 വിശ്വനാഥന്‍, കെ. മകന്‍ 65 

2 രമാദേവി, കെ. മകള്‍ 57 

3 അനില്‍ കുമാര്‍, കെ. മകന്‍ 54 

4 സുനില്‍ കുമാര്‍, കെ. [ഴി 52 

5 ദിവ്യ, കെ. മരണപ്പെട്ട മകന്‍ 

രവീന്ദ്രന്റെ മകള്‍ 31 
6 ആതിര, കെ. [ഴി [ഴി 28 


232 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 


വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(5) 


റഫ്‌. ബി1-12708/2020. 2020 ഒക്ടോബര്‍ 15. 


കണ്ണൂര്‍ താലൂക്കില്‍ ചേലോറ അംശം പെരിങ്ങളായി 
ദേശത്ത്‌ നാലാമ്്പത്ത്‌ ഹൌസ്‌ വീട്ടില്‍ പി. ഗോവിന്ദന്‍ 
എന്നയാള്‍ 26-10-2019-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
വി. സി. ശാരദ എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
2 


നടത്തിയതില്‍ താഴെ പറയുന്ന (രണ്ട്‌) പേരാണ്‌ 


അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 വി. സി. ശാരദ ഭാര്യ 63 

2 നിധീഷ്‌, വി. സി. മകന്‍ 27 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ുപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 


വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 
(6) 


റഫ്‌. ബി1-12710/2020. 2020 ഒക്ടോബര്‍ 15. 


കണ്ണൂര്‍ താലൂക്കില്‍ വലിയന്നൂര്‍ അംശം വലിയന്നൂര്‍ 
ദേശത്ത്‌ സൌഭാഗ്യ വീട്ടില്‍ കെ. പി. ഗോവിന്ദന്‍ നായര്‍ 
എന്നയാള്‍ 7-9-2020-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
വി. പി. കനകവല്ലി എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 3 (മൂന്ന്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‌ ബന്ധം 
1 വി. പി. കനകവല്ലി ഭാര്യ 63 
[1] 
2 വി. പി. ഷെമി മകള്‍ 38 
3 വി. പി. ഷിഗിന്‍ മകന്‍ 37 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ുപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 


വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1307 





(7) 


റഫ്‌. enili-12711/2020. 2020 ഒക്ടോബര്‍ 15. 


കണ്ണൂര്‍ താലൂക്കില്‍ പള്ളിക്കുന്ന്‌ അംശം പള്ളിക്കുന്ന്‌ 
ദേശത്ത്‌ അയീച്ചെടി വീട വീട്ടില്‍ എ. പി. ഗോമതി എന്നവര്‍ 
8-8-2020-90 തീയതി മരണപ്പെട്ടിരിക്കു ന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
CRUD അനില്‍ എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 2 (രണ്ട്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ പേര്‍ ബന്ധം 

1 ജയേഷ്‌ ഭരതന്‍ മകന്‍ 47 

2 ജേഷ്മ അനില്‍ മകള്‍ 45 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(8) 


റഫ്‌. ബി1-11740/2020. 2020 ഒക്ടോബര്‍ 15. 


കണ്ണൂര്‍ താലൂക്കില്‍ പുഴാതി അംശം പുഴാതി ദേശത്ത്‌ 
ശാന്താസ്‌ വീട്ടില്‍ സുനില്‍ കുമാര്‍, എ. പി. എന്നയാള്‍ 
2-9-2020-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
സനഗ സുനില്‍ കുമാര്‍ എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷ 
യിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്ന 3 (മൂന്ന്‌) 
പേരാണ്‌ അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 ബീന, സി. ഭാര്യ 52 

2 സുബിന്‍ സുനില്‍ കുമാര്‍ മകന്‍ 25 

3 MON സുനില്‍ കുമാര്‍ മകള്‍ 21 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(9) 


റഫ്‌. ബി1-11739/2020. 2020 ഒക്ടോബര്‍ 15. 


കണ്ണൂര്‍ താലൂക്കില്‍ പുഴാതി അംശം പുഴാതി ദേശത്ത്‌ 
പാണ്ടന്‍ ഹാസ്‌ വീട്ടില്‍ മീനാക്ഷി, പി. കെ. എന്നവര്‍ 
9-6-2020-90 തീയതി മരണപ്പപട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശിയെ സ്ഥാപിച്ചുകിട്ടുന്നതി നൂ വേണ്ടി 
പി. പി. ശ്രീജ എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന ഒരാളാണ്‌ 
അനന്തരാവകാശിയായിട്ടുള്ളതെന്നറിയുന്നു. 


233 


അവകാശിയുടെ പരേതയുമായുള്ള വയസ്‌ 
പേര്‌ ബന്ധം 
പി. പി. ശ്രീജ മുകള്‍ 54 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ുപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(10) 


റഫ്‌. ബി1-12712/2020. 2020 ഒക്ടോബര്‍ 15. 


കണ്ണൂര്‍ താലൂക്കില്‍ പള്ളിക്കുന്ന്‌ അംശം ചാലാട്‌ ദേശത്ത്‌ 
സൂര്യ നിവാസ്‌ വീട്ടില്‍ കണ്ടത്താം കണ്ടി രാജലക്ഷ്‌മി 
എന്നവര്‍ 15-8-2020-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
സൂരൃ ബിജു എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 2 (രണ്ട്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 എം. ടി. അശോകന്‍ ഭര്‍ത്താവ്‌ 78 

2 സൂര്യ ബിജു മകള്‍ 38 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ുപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(1) 


റഫ്‌. ബി1-12713/2020. 2020 ഒക്ടോബര്‍ 15. 


കണ്ണൂര്‍ താലൂക്കില്‍ പള്ളിക്കുന്ന്‌ അംശം പള്ളിക്കുന്ന്‌ 
ദേശത്ത്‌ പുതിയപൂരയില്‍ വീട്ടില്‍ സുനില്‍ കുമാര്‍, പി. പി. 
എന്നയാള്‍ 11-3-2020-00 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
(12, കെ. എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 3 (മൂന്ന്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 ശ്രീജ, കെ. ഭാര്യ 43 

2 അമല്‍, പി. പി. മകന്‍ 22 

3 ഐശ്വര്യ, പി. പി. മകള്‍ 19 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ുപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1308 





(12) 


റഫ്‌. enili-12714/2020. 2020 ഒക്ടോബര്‍ 15. 


കണ്ണൂര്‍ താലൂക്കില്‍ പള്ളിക്കുന്ന്‌ അംശം ചാലാട്‌ ദേശത്ത്‌ 
മുരളി ഭവന്‍ വീട്ടില്‍ കമലാക്ഷി, സി. എന്നവര്‍ 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശിയെ 


16-12-2014-ാഠ 


സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി മൂരളീധരന്‍, സി. എന്നയാള്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
താഴെ 
പറയുന്ന യാളാണ്‌ അനന്തരാവകാശിയായിട്ടുള്ളതെന്നറിയുന്നു. 


മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 


അവകാശിയുടെ പരേതയുമായുള്ള വയസ്‌, 
പേര്‍ ബന്ധം 
മുരളീധരന്‍, സി. മകന്‍ 41 


മേല്‍പ്പറഞ്ഞയാളെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 


30 ദിവസത്തിനകം 


വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(13) 


റഫ്‌. ബി1-12715/2020. 2020 ഒക്ടോബര്‍ 15. 


കണ്ണൂര്‍ താലൂക്കില്‍ പള്ളിക്കുന്ന്‌ അംശം ചാലാട്‌ ദേശത്ത്‌ 
പാര്‍വൃതി നിവാസ്‌ വീട്ടില്‍ നാരായണന്‍, പി. എന്നയാള്‍ 
14-12-1999-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
മനോജ്‌ കുമാര്‍, എം. എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 2 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


(രണ്ട്‌) പേരാണ്‌ 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 മൂളിയില്‍ ഭാരതി, എം. ഭാര്യ 76 

2 മനോജ്‌ കുമാര്‍, എം. മകന്‍ 57 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 


30 ദിവസത്തിനകം 


വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(14) 


റഫ്‌. enili-12716/2020. 2020 ഒക്ടോബര്‍ 15. 


കണ്ണൂര്‍ താലൂക്കില്‍ പള്ളിക്കുന്ന്‌ അംശം ചാലാട്‌ ദേശത്ത്‌ 
സുശീല സദന്‍ വീട്ടില്‍ സജീവന്‍, കെ. എന്നയാള്‍ 
11-8-2020-ാ൦ തീയതി മരണപ്പപട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
ശരത്ത്‌, സി. കെ. എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 3 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


(മൂന്ന്‌) പേരാണ്‌ 


234 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 ഷീബ, സി. ഭാര്യ 53 

2 ശരത്ത്‌, സി. കെ. മകന്‍ 22 

3 സയന സജീവന്‍, സി. കെ. മകള്‍ 19 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 
തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(15) 


30 ദിവസത്തിനകം 


റഫ്‌. ബി1-12748/2020. 2020 ഒക്ടോബര്‍ 15. 


കണ്ണൂര്‍ താലൂക്കില്‍ അഞ്ചരക്കണ്ടി അംശം മാമ്പ ദേശത്ത്‌ 
പൌര്‍ണ്ണമി വീട്ടില്‍ രവീന്ദ്രന്‍, എം. എന്നയാള്‍ 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി എം. സി. ശോഭന എന്നവര്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്ന 
3 (മൂന്ന) പേരാണ്‌ അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


9-5-2018-ാഠ 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 ശോഭന, എം. സി. ഭാര്യ 59 

2 നവനീത്‌, എം. സി. മകന്‍ 30 

3 നിവ്യ, എം. സി. മകള്‍ 26 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ു്പെടുത്തി 
തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(16) 


30 ദിവസത്തിനകം 


റഫ. ബി1-17575/2020. 2021 ജനുവരി 1. 


കണ്ണൂര്‍ താലൂക്കില്‍ നാറാത്ത്‌ അംശം നാറാത്ത്‌ ദേശത്ത്‌ 
നൂര്‍മഹല്‍ വീട്ടില്‍ മൂസ്തഫ രാക്കുന്നത്ത്‌ പുതിയപുരയില്‍ 
എന്നയാള്‍ §-11-2020-00 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
ഫയാസ്‌ മുസ്തഫ എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 5 (അഞ്ച്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 സുലൈഖ മുസ്തഫ ഭാര്യ 49 

2 ഫയാസ്‌ മുസ്തഫ മകന്‍ 27 

3 അര്‍ഷദ്‌ മുസ്തഫ ” 24 

4 ഫാദില്‍ മുസ്തഫ ം 22 

5 നഷ്ബ മുസ്തഫ മകള്‍ 16 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 1309 





മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(17) 


റഫ്‌. enili-15622/2020. 2020 ഡിസംബര്‍ 11. 


കണ്ണൂര്‍ താലൂക്കില്‍ കടമ്പൂര്‍ അംശം ആഡൂര്‍ ദേശത്ത്‌ 
ശ്രീരാഗം വീട്ടില്‍ കെ. സി. രാഘവന്‍ എന്നയാള്‍  17-2-2020-90 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി രഞ്ചിത്ത്‌, സി. വി. എന്നയാള്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്ന 8 
(എട്ട) പേരാണ്‌ അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 നളിനി, സി. വി. ഭാര്യ 75 

2 സുരേഷ്ബാബു, സി. വി. മകന്‍ 58 

3 രാജീവന്‍, സി. വി. [ഴി 53 

4 അനിത, സി. വി. മകള്‍ 50 

5 രഞ്ചിത്ത്‌, സി. വി. മകന്‍ 48 

6 ശ്രീജിത്ത്‌, സി. വി. ” 47 

7 പ്രിയ, സി. വി. മകള്‍ 44 

8 ജിജേഷ്‌, സി. വി. മകന്‍ 40 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(18) 


റഫ്‌. ബി1-13264//2020. 2020 ഒക്ടോബര്‍ 27. 


കണ്ണൂര്‍ താലൂക്കില്‍ വലിയന്നൂര്‍ അംശം വലിയന്നൂര്‍ 
ദേശത്ത്‌ വിജയാസ്‌ വീട്ടില്‍ എ. ഒ. വിജയന്‍ എന്നയാള്‍ 
17-8-2020-90 തീയതി മരണപ്പപട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
ഇ. ജി. രമണി എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍ മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 4 (നാല്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 ഇ. ജി. രമണി ഭാര്യ 71 

2 ഇ. ജി. ആത്മജ മകള്‍ 50 

3 ഇ. ജി. രാജേഷ്‌ മകന്‍ 47 

4 ഇ. ജി. ഹേമജ മകള്‍ 46 


Gaz. No. 7/2021/DTP (CLR). 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ുപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(19) 


റഫ്‌. ബി1-13016/2020. 2020 ഒക്ടോബര്‍ 22. 


കണ്ണൂര്‍ താലൂക്കില്‍ പള്ളിക്കുന്ന്‌ അംശം ചാലാട്‌ ദേശത്ത്‌ 
പാനിയത്ത്‌ ഹൌസ്‌ വീട്ടില്‍ സതീഷ്ബാബു, എന്‍. കെ. എന്ന 
യാള്‍ 4-12-1998-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
സുന്റേത, എന്‍. കെ. എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 3 (മൂന്ന്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 സുജന, എന്‍. കെ. സഹോദരി 68 

2 ലതിക, എന്‍. കെ. 1 57 

3 MEM, എന്‍. കെ. [ഴി 53 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ു്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(20) 


റഫ്‌. ബി1-16085/2020. 2020 ഡിസംബര്‍ 14. 


കണ്ണൂര്‍ താലൂക്കില്‍ മുഴപ്പിലങ്ങാട്‌ അംശം മുഴപ്പിലങ്ങാട്‌ 
ദേശത്ത്‌ നിഹാരം വീട്ടില്‍ മുരളീധരന്‍, പി. എന്നയാള്‍ 
13-11-2020-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
പി. എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 3 (മൂന്ന്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ലീന 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 

1 ലീന, പി. ഭാര്യ 47 

2 സാരംഗ്‌, പി. മകന്‍ 23 

3 നിഹാരിക മുരളി മകള്‍ 2] 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ു്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1310 





(21) 


റഫ്‌. ബി1-16411/2020. 2021 ജനുവരി 7. 


കണ്ണൂര്‍ താലൂക്കില്‍ മാവിലായി അംശം മാവിലായി 
ദേശത്ത്‌ ആലയുള്ളതില്‍ വീട്ടില്‍ ആലക്കാട്ട്‌ വനജാക്ഷി 
എന്നവര്‍ 21-1-2018-ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
എ. ലത്തീഷ്‌ എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 3 (മൂന്ന്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ പേര്‍ ബന്ധം 

1 എ. ജയലത മകള്‍ 52 

2 എ. ലത്തീഷ്‌ മകന്‍ 50 

3 എ. ഷൈമ മകള്‍ 47 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 


വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 


(പ്പ) 


കണ്ണൂര്‍. തഹശീല്‍ദാര്‍. 


Thalassery Taluk 
പരസ്യം 


() 


റഫ്‌. ബി3-13132/2020. 2020 നവംബര്‍ 10. 


തലശ്ശേരി താലൂക്കില്‍ കണ്ടംകുന്ന്‌ വില്ലേജില്‍ കൈതേരി 
ദേശത്ത്‌ മാക്കുറ്റി വീട്ടില്‍ മാധവി W/o ഗോപാലന്‍ എന്നവര്‍ 
മരിച്ചുപോയെന്നും ടിയാളുടെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകള്‍ സുജാത, എം. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 30-5-2020-00 തീയതി 
മരിച്ചു പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 


പറയുന്ന ട പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വിലാസിനി, എം. മകള്‍ 68 


2 സുമതി, എം. 58 


സുജാത, എം. 54 


ഷ്വീജ അശോകന്‍, വി. മരണപ്പെട്ട മകന്‍ 


അശോകന്റെ മകള്‍ 43 


ഷിജിത്ത്‌, വി. മകന്‍ 4 


2 


236 


മേല്‍പ്പറഞ്ഞ വരാണ്‌ പരേതയുടെ അവകാശികളെന്ന്‌ 
ഉള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം തലശ്ശേരി 
തഹശിീല്‍ദാര്‍ മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(2) 


റഫ്‌. ബി4-1821/2021. 2021 ജനുവരി 28. 


തലശ്ശേരി താലൂക്കില്‍ പെരിങ്ങത്തൂര്‍ വില്ലേജില്‍ കരിയാട്‌ 
ദേശത്ത്‌ ഹരിശ്രീ വീട്ടില്‍ ഹരികുമാര്‍ കൊല്ലത്ത്‌ എന്നയാള്‍ 
മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ ബിന്ദു കെ. നായര്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 7-1-2021-90 തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ബിന്ദു കെ. നായര്‍ ഭാര്യ 48 
2 പ്രവീണ ഹരികുമാര്‍ മകള്‍ 24 
3 പ്രിയങ്ക ഹരികുമാര്‍ [ഴി 20 
4 കെ. ഭാര്‍ഗ്ഗവി അമ്മ മാതാവ്‌ 75 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നു 
ള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം തലശ്ശേരി 
തഹശിീല്‍ദാര്‍ മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(3) 


റഫ്‌. ബിദ3-10577/2020. 2020 നവംബര്‍ 11. 


തലശ്ശേരി താലൂക്കില്‍ തിരുവങ്ങാട്‌ വില്ലേജില്‍ തിരുവങ്ങാട 
ദേശത്ത്‌ സുഹറ ക്വാട്ടേഴ്‌സില്‍ കറൂുവക്കണ്ടി (പദീപ്‌ 
എന്നയാള്‍ മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ മാതാവ്‌ 
ശിവകുമാരി, കെ. കെ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍ മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടിയാന്‍ 12-4-2020-ാ൦ തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 3 പേരാണുള്ള തെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ശിവകുമാരി, കെ. കെ. മാതാവ്‌ 58 
2 ജ്യോതി ഭാര്യ 35 
3 കരണ്‍, കെ. കെ. മകന്‍ 19 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നു 
ള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം തലശ്ശേരി 
തഹശിീല്‍ദാര്‍ മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


